Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


ം 
കേGOVERN 


t 


രള സർക് 
WMENT OF 


ക്കാർ . 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th February 2013 
2013 ഫെബ്രുവരി 5 


THIRUVANANTHAPURAM , TUESDAY 


1 


Vol. II | 
വാല്യം 2 [ 


No . 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


16th Magha 1934 
1934 മാഘം 16 


PART III 
Stores Purchase 


Agriculture Department 


നിബന്ധനകൾ 


ദർഘാസ്/ ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ഡി . എ .എഫ്. ബി.- 292 / 2012 . 


2013 ജനുവരി 16 . 


ദർ ഘാസ് ഫോറ ങ്ങ ൾ 400 + വാറ്റ് നിരക്കിൽ 
20 - 2 - 2013 - ന് വൈകുന്നേരം 3 മണി വരെ ഫാം 

ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
2 . ദർഘാസ് സമർപ്പിക്കുന്നവർ 5,000 നിരതദ്രവ്യമായി 

ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 


പെരിങ്ങ മ്മല ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക് താഴെ 
പറയുന്ന സാധനസാമഗ്രികൾ സേവനങ്ങൾ അതിനു നേരെ 

കൊ ടു ത്തി രി ക്ക ന്നെ അള വിൽ ലഭ്യ മാ ക്കി ത്ത രു വാ ൻ 
താൽപ്പര്യമുള്ളവരിൽനിന്നും ഫാം സൂപ്രണ്ട് ദർഘാസുകൾ/ 
ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


സാധനങ്ങളുടെ വിവരം 


ബഡ്ഡഡ് ജാതിതൈകൾ 400 എണ്ണം. (എസ്.എച്ച്. എം . 

എൻ.എച്ച്. എം. അംഗീകാരമുള്ള നഴ്സറികളിൽ നിന്നും) 


- 3. ദർഘാസ് നൽകു ന്ന വർ ഒരു തെയുടെ വിലയും 

അ ത നു സ രിച്ച് 400 തെ യുടെ വിലയും 

രേഖപ്പെടുത്തണം. 
4 . മുദ്രവച്ച ദർഘാസുകൾ 21- 2- 2013 - ന് രാവിലെ 11 
മണിക്കു മുമ്പായി സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 

പെരിങ്ങമ്മല എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
5. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിൽ 

വാഗ്ദാനം ചെയ്യപ്പെട്ട കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്ത 
വ്യക്തിയുടെ പേരിൽ ദർഘാസ്/ ലേലം താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
6 . താൽക്കാ ലി ക മാ യി ഉറ പ്പിക്കു ന്ന ദർഘാസ് 

തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധികാരികളുടെ 
അ നു മ തിക്ക് വിധേ യ മായി ബഹു മാ ന പ്പെട്ട 
പ്രിൻസിപ്പൽ കൃഷിഓഫീസർ സ്ഥിരപ്പെടുത്തുന്നതാണ്. 


അടങ്കൽ തുക - 


2,50, 000 . 


നിരതദ്രവ്യം 


- 


5,000 . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 21- 2 -2013, 11 മണി. 


7. മേൽപ്പറഞ്ഞ ദർഘാസ് ദിവസം അവധി വന്നാൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് നടപടികൾ 
നടത്തുന്നതായിരിക്കും. പ്രത്യേകം കാരണമൊന്നും 
കൂടാതെ ഈ ലേലം റദ്ദ് ചെയ്യു ന്ന തിനോ 
മാറ്റി വ യ്ക്കുന്നതിനോ ഫാം സൂപ ണ്ടിന് 

അധികാരമുണ്ടായിരിക്കും. 
8 . കൂടാതെ മറ്റ് സർക്കാർ ദർഘാ സ് / ലേല ത്തിനുള്ള 
എല്ലാ നിബ ന്ധ ന കളും ഈ ദർ ഘാ സിനും 
ബാധകമായിരിക്കും. 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ജില്ലാ കൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല . 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


